Regn . No. KERBIL /2012 / 45073 
- dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg . No. KL / TV ( N )/ 634/ 2012-14 


GOVERN 


..- 


h 


കേരള 


s 


ട് സർക് 


ക് 


NMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ജൂൺ 24 
24th June 2014 
1189 മിഥുനം 10 
10th Mithunam 1189 


നമ്പർ 25 


Vol. III 


No. 


Thiruvananthapuram , 

Tuesday 


1936 ആഷാഢം 3 
3rd Ashadha 1936 


PART III 
Stores Purchase 


Ground Water Department 


ദർഘാസ് പരസ്യം 


നമ്പർ ജി. ഡബ്ളിയു . ഇ . 630/ 2014 . 

2014 മേയ് 30 . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, എറണാകുളം താഴെ പറയുന്ന സാധനങ്ങൾ വിതരണം 
ചെയ്യു ന്ന തിന് മത്സ ര സ്വ ഭാ വമുള്ള പ്രത്യേകം മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസുകൾ 24 - 6 - 2014 മുതൽ 30 - 6 - 2014 പ്രവൃത്തി 
ദിവസം ഉച്ചയ്ക്ക് ഒരു മണിവരെ ഭൂജല വകുപ്പ്, എറണാകുളം 
ജില്ലാ ഓഫീസിൽ നിന്നും ലഭിക്കുന്നതും 30 - 6 - 2014 ഉച്ചയ്ക്ക് 
2 മണിവരെ ടി ആഫീസിൽ സ്വീകരിക്കുന്നതും അന്നേദിവസം 
വൈകിട്ട് 3 മണിക്ക് ജില്ലാ ഓഫീസറോ അ ദ്ദേ ഹം 
അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോഅപ്പോൾ ഹാജരുള്ള 


ദർഘാ സു കാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കു ന്ന തുമാ ണ്. 
ഏതെങ്കിലും കാരണവശാൽ അന്നേദിവസം അവധിയായാൽ 

തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽ ദർഘാസ് സംബന്ധിച്ച് 
എല്ലാ നടപടിക്രമങ്ങളും നടത്തുന്നതുമായിരിക്കും. 
ദർഘാസ് നമ്പർ - ജി .ഡബ്ളിയു . ഇ . 16 /2014 - 15. 
വിതരണം ചെയ്യുന്ന സാധനത്തിന്റെ വിവരങ്ങൾ 
41/2 inch dia high speed super hammer with 200 psi 
650 cfm - 1 No. 
41/2 inch dia Button Bit suitable for above 
hammer — 4 Nos . 
41/2 inch HP Sleeve suitable for above hammer — 
2 Nos. 


- 12 
4 . 41/2 inch HP Piston — 2 Nos. 
5. 4 /2 inch Front Chunk — 2 Nos. 
6 . 41/2 inch Split Ring — 2 Nos. 
7. 112 inch dia Pressure Hose 725 psi with end 

| fittings – 60 M 
8. 1 /2 inch High Pressure Nipple -- 2 Nos. 
9. Drilling Feed Liver unit -- 2 Nos. 
10. Drill Mast Chain with sprockets - 1 Set. 
11. Winch Motor Main Shaft — 1 No. 

നിരതദ്രവ്യം - 1 % 
ദർഘാസ് ഫോറത്തിന്റെ വില 400 + ST. 
കാലാവധി - കരാർ ഉറപ്പിക്കുന്ന തീയതി മുതൽ 30 ദിവസം. 

ദർഘാസ് ഫോറത്തിന്റെ വില ചെക്കായോ ഡാറ്റായോ 
സ്വീക രിക്കു ന്ന തില്ല . ദർഘാസ് പ്രമാ ണ ങ്ങൾ പരസ്പരം 

കൈമാറുവാൻ പാടുള്ളതല്ല. നിശ്ചിത സമയത്തിനു ശേഷം 
ലഭി ക്കു ന്ന തും നിര ത ദ വ്യം കെട്ടി വ യ് ക്കാ ത്ത തു മാ യ 
ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. നിരതദ്രവ്യം ജില്ലാ ഓഫീസർ, 
ഭൂജല വകുപ്പ്, എറണാകുളം എന്ന പേരിൽ ഏതെങ്കിലും 
പൊതുമേഖലാ ബാങ്കിന്റെ കാക്കനാട് ശാഖയിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാഫ്റ്റായി സമർപ്പിക്കേണ്ടതാകുന്നു . ദർഘാസുകൾ 
സ്വീകരിക്കുന്നതിനും തിരസ്കരിക്കുന്നതിനുമുള്ള അധികാരം 
ഭൂജലവകുപ്പ്, എറണാകുളം ജില്ലാ ഓഫീസറിൽ നിക്ഷിപ്ത 
മായിരിക്കും. ഭൂജല വകുപ്പിലെ ദർഘാസ് സംബന്ധിച്ച എല്ലാ 
നിയമങ്ങളും ചട്ടങ്ങളും ഇതിനും ബാധകമായിരിക്കും. ഇതു 
സംബ ന്ധ മായ കൂടു തൽ വി വ ര ങ്ങ ൾ ഭൂജല വകു പ്പ് , 
എറണാകുളം ജില്ലാ ഓഫീസിൽ നിന്നും എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും നേരിട്ട് അന്വേഷിച്ച് അറിയാവുന്നതാകുന്നു . 
ഭൂജല വകുപ്പ്, 
ജില്ലാ ഓഫീസ്, എറണാകുളം, 
സിവിൽ സ്റ്റേഷൻ, 
കാക്കനാട്, 

( ഒപ്പ്) 
കൊച്ചി- 682 030 . 

ജില്ലാ ഓഫീസർ. 


